Regn . No . KERBIL / 2012/ 45073 
- dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV (N )/634/2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNN 


. 


ക 


രള സർക 
NMENT OF 


ക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 ജൂ ലൈ 19 
| 19th July 2016 
1191 കർക്കടകം 4 
4th Karkadakam 1191 
1938 ആഷാഢം 28 
28th Ashadha 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. എം .1065 / 14 . 

2016 ജൂൺ 28. 
ഭൂജല വകുപ്പ്, മലപ്പുറം ജില്ലാ ആഫീസറുടെ കാര്യാലയ 
ത്തിൽനിന്നും താഴെ പറയുന്ന പ്രവൃത്തി നടപ്പിലാക്കുന്ന 
തിനുവേണ്ടി മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും 
ജി . എം . റ്റി ./ 13 / 2016 - 17 - മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് 
ഗ്രാമപഞ്ചായത്തിലെ മുണ്ടേരി സീഡ് ഗാർഡൻ കോംപ്ലക്സിൽ 
നില വിലുള്ള കുഴൽ കിണറിൽ പമ്പിംഗ് സ് കീം 
നടപ്പിലാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - 4, 00,000. 
നിരതദ്രവ്യം - 10 ,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 800 + വാറ്റ്. 

പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ആഫീസർ, ജില്ലാ 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 29 - 7 - 2016 - ന് ഉച്ചകഴിഞ്ഞ് 1 മണിവരെ 
ദർഘാസ് ഫോറ ങ്ങ ൾ വിൽക്കു ന്ന താ ണ് . പൂ രി പ്പിച്ച 


ഫോറ ങ്ങ ൾ 29 - 7 - 2016 - ന് ഉച്ച കഴിഞ്ഞ് 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 3. 30 മണിക്ക് 
ഹാജരാകുന്ന കരാറുകാരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യ ത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖ പ്പെടു ത്തു 
ന്നതുമാണ്. 

- കേരള സർക്കാരിന്റെ 200 ( ഇ രു നൂറ് രൂപ) - ന്റെ 
മുദ്രപത്രത്തിൽ ഒരുപാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

നിര ത ദ വ്യ മായി ദർഘാ സിൽ പറയുന്ന അടങ്കൽ 
തുകയുടെരണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

ദർഘാസുകൾ റദു ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


- ( ഒപ്പ്) 
ജില്ലാ ആഫീസറുടെ കാര്യാലയം, ജില്ലാ ഓഫീസർ. 
മലപ്പുറം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


